GOVERNMENT 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL / TV ( N ) /634/2018-20 


കാ 


സം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 സെപ്റ്റംബർ 22 
22nd September 2020 

1196 കന്നി 6 
6th Kanni 1196 


നമ്പർ 


37 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 31 
31st Bhadra 1942 


PART III 


Labour Department 


നോട്ടീസ് 


( 1 ) 


അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമ യത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


വ രവ 


മ ര ണ മ ടത്ത 


(2 ) 


നമ്പർ സി1-23 2020 . 

2020 ആഗസ്റ്റ് 10 , 
സതേൺ റെയിൽ വേ യുടെ കീഴിൽ ജോലി നോക്കി 
മാ ര ക മാ യി 

അ പ ക ട മു ണ്ടായി 
ശ്രീ. കെ . ബി . പ്രസാദ്, കൊച്ചുകുളങ്ങേത്ത് വീട്, കണ്ടനാട് പി . ഒ . , 
മണ കുന്നം വില്ലേ ജ് -ന്റെ ആശി തർക്ക് തൊഴിലാളി 
നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 6,12,360 ( ആറ് ലക്ഷത്തി 
പ്രന്തണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപ മാത്രം ) ഈ 
ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പകാരം ടിയാന്റെ ആശ്രിതരായി കൊച്ചുകുളങ്ങേത്ത് വീട്, 
കണ്ട നാട് പി . ഒ . , മണ കുന്നം, ഉദ യം പേരൂർ 
( 1 ) ശ്രീമതി അജിത ( ഭാര്യ ), ( 2 ) ശ്രീമതി സുബേദ ( മാതാവ്), 
( 3 ) ശ്രീ . ബാലകൃഷ്ണൻ, കെ . വി . ( പിതാവ്) എന്നിവർ മാത്രമേ 
ഉള്ളൂവെന്നും എറണാകുളം ഒന്നാം സർക്കിൾ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 


താമസം 


നമ്പർ സി1-82 / 2020 . 

2020 ആഗസ്റ്റ് 10 . 
ശീ . സനീർ s / o ഉസ്മാൻ, മഠത്തിൽ വീട്, കാവുംകര , 
മൂവാറ്റുപുഴയുടെ കീഴിൽ ജോലി നോക്കി വരവെ മാരകമായി 
അപകടമുണ്ടായി മരണമടഞ്ഞ ശ്രീ. നിസാർ , എടത്തോട്ടിക്കൽ 
വീട്, പുന്നാ മറ്റം , എന്നെല്ലൂർ പി . ഒ . , മൂവാറ്റു പു ഴയുടെ 
ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 
? 10,63,877 ( പത്ത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി 
എഴുപത്തിയേഴ് രൂപ മാത്രം ) ഈ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട്. 
തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് 
അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ ആശിത രായി 


Gaz . No. 37 /2020/ DTP ( Labour ) . 


685 


76 


KERALA GAZETTE 


[[PART III 


നോട്ടീസ് 


എട ത്തോട്ടിക്കൽ വീട്, പുന്നാമറ്റം, എന്നെല്ലൂർ പി . ഒ . , 
മൂവാറ്റുപുഴ താമസം ( 1 ) ശ്രീമതി സിമി (ഭാര്യ ), ( 2 ) മാസ്റ്റർ നസീം 
( മൈനറായ മകൻ ) , ( 3 ) മാസ്റ്റർ നിൻ ( മൈനറായ മകൻ ) , 
( 4 ) ശ്രീ . ഇബ്രാഹിം ( പിതാവ്) , ( 5 ) ശ്രീമതി ബീവി (മാതാവ്) 
എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും മൂവാറ്റുപുഴ അസിസ്റ്റന്റ് 
ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം എന്റെ മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി -10212020. 

2020 ആഗസ്റ്റ് 4 . 
ശീ . മാത്യു തോമസ്, മരടിൽ ശാന്തി ഭവൻ , പൊൻകുന്നം 
പി . ഒ . , ചിറ ക്ക ടവ് എന്ന തൊഴിലു ട മ യുടെ കീഴിൽ 
ജോലി നോക്കിവരവെ 22-6-2012 -ാം തീയതിയിൽ ജോലിക്കിടയി 
ലു ണ്ടായ അപ ക ട ത്തിൽ മ ര ണമടഞ്ഞ ശീ . രാജ പ്പൻ , 
പുത്തൻപറമ്പിൽ ഹൗസ്, ചിറക്കടവ് പി . ഒ . , പൊൻകുന്നം എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് എംപ്ലോയീസ് കോംപെൻസേഷൻ 
നൽകുന്നതിനായി തൊഴിലുടമ { 9,56 , 140 ( ഒൻപത് ലക്ഷത്തി 
അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാല്പത് രൂപ മാത്രം) ഈ 
കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ട് 1923 - ലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് 
നിർവചിച്ച പ്രകാരം ടിയാന്റെ മരണസമയത്തെ ആശ്രിതരായി 
( 1 ) ശീമ തി ശോഭന (ഭാര്യ ) , പുത്തൻപറമ്പിൽ, ഹൗസ്, 
ചിറക്കടവ് പി . ഒ . , പൊൻകുന്നം, ( 2 ) രേഷ്മ രാജ് ( മകൾ ) , 
പുത്തൻപറമ്പിൽ, ഹൗസ്, ചിറക്കടവ് പി . ഒ . , പൊൻകുന്നം, ( 3 ) 
രാഹുൽ രാജ് ( മകൻ ) , പുത്തൻപറമ്പിൽ, ഹൗസ്, ചിറക്കടവ് പി . ഒ . , 
പൊൻകുന്നം എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് കാഞ്ഞിരപ്പള്ളി 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. ഇപ് കാ ര മു ള്ള ആശി ത രാ ണെ ന്ന് 
അവ കാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
കെട്ടിവെച്ച നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല. 


( 3 ) 


മരണമടഞ്ഞ 


നമ്പർ സി1-108 2020 . 

2020 ആഗസ്റ്റ് 10 . 
ശ്രീ . മുഹമ്മദ് സബീർ , 5/168 , ( 1/3 ) കുരുടിയിൽ വീട്, 
അമ്പു നാട്, കിഴക്ക മ്പ ലം -683 562 -ന്റെ കീഴിൽ ജോലി 
നോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
ശ്രീ . അമീർ , പത്തനായത്ത് വീട്, ആലുവ ഈസ്റ്റ് വില്ലേജ്, 
എടത്തല കരയുടെ ആശ്രിതർക്ക് തൊഴിലാളി നഷ്ടപരിഹാരം 
നൽകു ന്ന തിനായി ? 11,85,372 ( പതിനൊന്ന് ലക്ഷത്തി 
എൺപത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ടു രൂപ മാത്രം) 
ഈ ഓഫീസിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്കുള്ള നഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പകാരം ടിയാന്റെ ആശി ത രായി പത്ത് നാ യത്ത് വീട്, 
പേങ്ങാട്ടു ശ്ശേ രി , എ രു മ ത്തല പി . ഒ . , ആലുവ താമസം 
( 1 ) ശ്രീമതി സഫ്ന ( ഭാര്യ ), ( 2 ) മാസ്റ്റർ മുഹമ്മദ് സിനാൻ, പി . എ . 
( മൈനറായ മകൻ ) , ( 3 ) മാസ്റ്റർ മുഹമ്മദ് അഫാഹ്, പി . എ . 
( മൈനറായ മകൻ ) , ( 4 ) മാസ്റ്റർ അബ്ദുള്ള ഫഹദ് , പി . എ . 
( മെ നറായ മകൻ ) , ( 5 ) ശ്രീ . അബ്ദുൾ കരീം ( പിതാവ് ) , 
( 6 ) ശ്രീമതി ഹാജിറ (മാതാവ്) എന്നിവർ മാത്രമേ ഉള്ളൂവെന്നും 
ആലുവ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരി 
ക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന 
മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 
ക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ 
വാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും 
മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യു ന്ന താ ണ് . 
അതിനു ശേ ഷം സമർപ്പി ക്കുന്ന 

അവ കാ ശ വാ ദ ങ്ങ ൾ 
പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ 

ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, ഇടുക്കി, 
പീരുമേട്. 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 

കമ്മീഷണർ & 
ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


നോട്ടീസ് 


നമ്പർ ബി -33542019. 
ECC.995 / 16 . 

2020 ആഗസ്റ്റ് 13 . 
ശ്രീ . പ്രദീപ്, ചക്കമ്പി വീട്ടിൽ, താന്ന്യം, പെരിങ്ങോട്ടുകര 
ബോട്ടുകടവ്, വടക്കുമുറി പി . ഒ . എന്ന വ്യക്തി ജോലി ചെയ്യുന്ന 
തിനിടയിൽ അപകടം സംഭവിച്ച് മരണപ്പെട്ടതിനാൽ ടിയാന്റെ 
ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനായി 3 7,19,269 
( ഏ ഴ് ലക്ഷത്തി പാ മ്പ തി നാ യി ര ത്തി ഇരു നൂറ്റി 
അറുപത്തൊൻപത് രൂപ മാത്രം) . ടി കേസിലെ 2 -ാം എതിർ 
കക്ഷിയായ ഓറിയന്റൽ ഇൻഷ്വറൻസ് ലിമിറ്റഡ് ഈ കോടതിയിൽ 
കെട്ടിവെച്ചിരിക്കുന്നു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം 
ടിയാന്റെ ആശി ത രാ യി ( 1 ) ശീമ തി സീന ( ഭാ ര്യ ) , 


എംപ്ലോയീസ് കോമ്പൻസേഷൻ 
കമ്മീഷണറുടെയും 

( ഒപ്പ് ) 
ഇൻഡസ്ട്രിയൽ 

കമ്മീഷണർ ഫോർ 
ട്രൈബ്യൂണലിന്റെയും എംപ്ലോയീസ് കോമ്പൻസേഷൻ & 
കാര്യാലയം, ആലപ്പുഴ. 

ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. 


686 


22nd SEPT. 2020) 


LABOUR DEPARTMENT 


77 


( 2 ) ശീമ തി രേഷ്മ , സി . പി . , ( മ കൾ , ( 3 ) പരേത യായ 
ശ്രീമതി കൊച്ചുപെണ്ണ് (മാതാവ്) എന്നിവർ മാത്രമാണ് ഉണ്ടായി 
രുന്നതെന്ന് ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ 
ആശിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നിർ വ ചന പ്രകാരം ശീ . സിജോ യുടെ ആശ്രിതരായി 
( 1 ) ശ്രീ . രാജൻ ( പിതാവ്), ( 2 ) ശ്രീമതി ലിസി വർഗ്ഗീസ് ( മാതാവ്) 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ മൂന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തി 
ട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് 
അവ കാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മേൽ 
പറഞ്ഞവർ മാത്രമാണ് ശ്രീ . സിജോയുടെ ആശ്രിതർ എന്നുള്ള 
നിഗമനത്തിൽ എത്തുന്നതായിരിക്കും. 


(2 ) 


(4) 


നമ്പർ ബി -3301 / 2019 . 


2020 ആഗസ്റ്റ് 13 . 


നമ്പർ ബി -418 2020 . 


2020 ആഗസ്റ്റ് 13 . 


ECC 1199/16 . 


ECC 848/16 . 


ശ്രീ . സജീഷ്കുമാർ @ സജീഷ്, ആവത്താട്ടിൽ ഹൗസ്, 
ചിയ്യാരം പി . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്നതി 
നുവേണ്ടി ടിയാന്റെ ആശ്രിതരായ ശ്രീമതി പി . എ . തങ്കമ്മ , 
സഹോദരൻ ശ്രീ . രതീഷ്കുമാർ എന്നിവർ ഈ ട്രൈബ്യൂണൽ 
മുൻപാകെ ECC 848 / 16 -ാം നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാണ്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 
2 ( 1 ) , ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവ ചന പ്രകാരം 
ശ്രീ . സജീഷ് കുമാർ @ സജീഷിന്റെ ആശ്രിത ശ്രീമതി. തങ്കമ്മ , പി. എ. 
( മാതാവ്) എന്നവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ ഒന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തി 
ട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് 
അവ കാ ശ പ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടങ്കിൽ അവർക്കുള്ള 
അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മേൽ 
പറഞ്ഞ വ്യക്തി മാത്രമാണ് ശ്രീ . സജീഷ്കുമാർ @ സജീഷിന്റെ 
ആശ്രിതർ എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും. 


ശീ . നിയാസ്, s / o എ . കെ . ഇസ്മായിൽ, അമ്പലപ്പറമ്പൻ 
ഹൗസ്, തറാപ്പടി, കുന്നുകര പി . ഒ . , നോർത്ത് പറവൂർ എന്ന 
വ്യക്തി 

ജോലി ചെയ്യുന്നതിനിടയിൽ അപകടം സംഭവിച്ച് 
മരണപ്പെട്ടതിനാൽ ടിയാന്റെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം 
നൽകു ന്ന തി നായി ? 15,91,309 ( പ തി നഞ്ച് ലക്ഷത്തി 
തൊണ്ണൂറ്റൊന്നായിരത്തി മുന്നൂറ്റിയൊൻപത് രൂപ മാത്രം ) ടി 
കേസിലെ 2 -ാം എതിർ കക്ഷി യായ റോയൽ സുന്ദരം 
അലയൻസ് ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് ഈ കോടതി 
യിൽ കെട്ടിവെച്ചിരിക്കുന്നു . തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) , ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
പ്രകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) ശ്രീമതി ഫാത്തിമ (മാതാവ്), 
( 2 ) ശ്രീമതി നെജിയ (സഹോദരി ) എന്നിവർ മാത്രമാണ് ഉണ്ടായി 
രുന്നതെന്ന് നോർത്ത് പറവൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പരേതനായ തൊഴിലാളിയുടെ 
ആശ്രിതരാണെന്ന് അവകാശപ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ 
അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ 
എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. 
നിർദ്ദിഷ്ട സമയത്തിനകം യാതൊരു അവകാശ വാദവും 
ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക മുഴുവനും മേൽപ്പറഞ്ഞ 
വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്നതാണ്. അതിനുശേഷം 
സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ബി -859 2020 . 


2020 ആഗസ്റ്റ് 13 . 


ECC 15/20 . 


നമ്പർ ബി -2550 2019 . 


2020 ആഗസ്റ്റ് 13 . 


ECC 09/19 . 


ശ്രീ . സിജോ s / o രാജൻ, മാനാംകോട്ട് ഹൗസ്, വെറ്റിലപ്പാറ, 
കണ്ണാറ പി . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്ന 
തി നു വേണ്ടി ടിയാന്റെ രക്ഷി താ ക്ക ളായ ശ്രീ . രാജൻ , 
ശ്രീമതി ലിസി വർഗ്ഗീസ്, സഹോദരൻ സീക്കോ രാജൻ എന്നിവർ 
ഈ ട്രൈബ്യൂണൽ മുൻപാകെ ECC 15 20 -ാം നമ്പരായി അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയ മ ത്തില 2 ( 1 ) , ( ഡി ) വകുപ്പ് അ നു സ രിച്ചു ള്ള 


ശ്രീ . ഷൈജു , s/o കുട്ടപ്പൻ, പാട്ടത്തിൽ ഹൗസ്, മുള്ളൂർ വഴി , 
ചിറ്റിലപ്പിള്ളി പി . ഒ . , തൃശ്ശൂർ എന്നയാൾ ജോലിക്കിടയിൽ ഉണ്ടായ 
അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം ലഭിക്കുന്ന 
തിനുവേണ്ടി ടിയാന്റെ ഭാര്യയായ ശ്രീമതി സജിനി , മക്കളായ 
ശിവാനിക , ശിവകാർത്തിക്, മാതാപിതാക്കളായ ശ്രീ . കുട്ടപ്പൻ, 
ശീമതി ഓമന എന്നിവർ ഈ ടബ്യൂണൽ മുൻപാകെ 
ECC 09/19 നമ്പരായി അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 


687 


78 


KERALA GAZETTE 


[[PART III 


NOTICE 


തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം നിയമത്തിലെ 2 ( 1 ) , ( ഡി ) 
വകുപ്പ് അനുസരിച്ചുള്ള നിർവചന പ്രകാരം ശ്രീ . ഷെജുവിന്റെ 
ആശിതരായി ( 1 ) ശ്രീമതി സജിനി (ഭാര്യ ) , ( 2 ) ശിവാനിക 
( മെ നർ മകൾ ) , ( 3 ) ശിവ കാർത്തിക് ( മെ നർ മകൻ ) , 
( 4 ) ശ്രീ . കുട്ടപ്പൻ ( പിതാവ്) , ( 5 ) ശ്രീമതി ഓമന (മാതാവ് 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ മൂന്നാം 
സർക്കിൾ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തി 
ട്ടുള്ളതാണ്. പരേതനായ തൊഴിലാളിയുടെ ആശ്രിതരാണെന്ന് 
അവകാശപ്പെടുന്ന മറ്റാ രെ ങ്കിലുമുണ്ട്ങ്കിൽ അവർക്കുള്ള 
അവ കാശം ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി 
സമർപ്പിക്കേണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട 
സമയത്തിനകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ 
മേൽപ്പറഞ്ഞവർ മാത്രമാണ് ശ്രീ . ഷെജുവിന്റെ ആശ്രിതർ 
എന്നുള്ള നിഗമനത്തിൽ എത്തുന്നതായിരിക്കും. 


No. C - 8262019 . 

3rd August 2020 . 

. 
Whereas the employer Shenith , P. K. has deposited with 
this Court an amount of 37,88,240 ( Seven Lakh Eighty -eight 
Thousand Two Hundred and Forty only ) towards 
compensation payable to the dependents of the deceased 
Aneesh who met with fatal accident in the course of work 
while he was working as a Painter in FCI Godown Thikkodi on 
25-4-2017 . The Assistant Labour Officer, Koyilandy has 
reported that ( 1 ) Soumini (Mother ), Thenankandy, Vakayad, 
( 2 ) Sonisha (wife ), ( 3 ) Aadhave S. Aneesh ( minor son ) , 
( 4 ) Adharva S. Aneesh ( minor daughter ) , Kattil ( House ) , 
Thuvvakkode, Chemanchery are his only dependents as 
defined under Section 2 ( 1 ) ( d) of the employees compensation 
Act , 1923 any other claiming to be such dependents should 
within 15 days of the publication of this notice in the Kerala 
Government Gazette prefer their claims in writing before me 
and from the same . If no such claims are received within the 
prescribed time the entire amount of compensation will be 
disbursed to the persons mentioned above and claim preferred 
there after will not to be considered . 


( 6 ) 


നമ്പർ ബി -338112019 . 


2020 ആഗസ്റ്റ് 13 . 


ECC 73/19 . 


അ പക്ഷ 


ശ്രീ . ഹിരൺദാസ്, s / o ഹരിദാസൻ, പള്ളിയിൽ ഹൗസ്, 
തൈക്കാട്ടുശ്ശേരി പി . ഒ . , തൃക്കൂർ, തൃശ്ശൂർ എന്നയാൾ ജോലിക്കിട 
യിൽ ഉണ്ടായ അപകടത്തിൽ മരണപ്പെട്ടതിന് നഷ്ടപരിഹാരം 
ലഭിക്കുന്നതിനുവേണ്ടി ടിയാന്റെ രക്ഷിതാക്കളായ ശ്രീ . ഹരിദാസൻ, 
ശ്രീമതി രമ , സഹോദരൻ ഹരീഷ് എന്നിവർ ഈ ട്രൈബ്യൂണൽ 
മുൻ പാക ECC 73 | 19 -ാം നമ്പ രാ യി 
ബോധിപ്പിച്ചിട്ടുള്ളതാണ്. തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം 
നിയമത്തിലെ 2 ( 1 ) , ( ഡി ) വകുപ്പ് അനുസരിച്ചുള്ള നിർവചന 
( പകാരം ശ്രീ . ഹിരൺദാസിന്റെ ആശ്രിതർ ( 1 ) ശ്രീ . ഹരിദാസൻ 
( പിതാവ്), ( 2 ) ശ്രീമതി രമ ( മാതാവ്) , ( 3 ) ഹരീഷ് (സഹോദരൻ ) 
എന്നിവർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തൃശ്ശൂർ മൂന്നാം സർക്കിൾ 
അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. 
പരേതനായ തൊഴിലാളിയുടെ ആശിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റാരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ 
നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം ഈ കോടതി മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ മേൽ പറഞ്ഞവർ 
മാത മാണ് ശ്രീ . ഹിരൺദാസിന്റെ ആശ്രിതർ എന്നുള്ള 
നിഗമനത്തിൽ എത്തുന്നതായിരിക്കും. 


നമ്പർ സി -826 2019 . 

2020 ആഗസ്റ്റ് 3 . 
25 - 4 -2017 -ാം തീയതി തിക്കോടി എഫ് . സി . ഐ . 
ഗോഡൗണിൽ പെയിന്റിംഗ് ജോലി ചെയ്യവെ ഉണ്ടായ അപകട 
ത്തിൽ മരണപ്പെട്ട അനീഷ് എന്ന തൊഴിലാളിയുടെ ആശ്രിതർക്ക് 
തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി ? 7,88,240 
( ഏഴ് ലക്ഷത്തി എൺപത്തിഎട്ടായിരത്തി ഇരുനൂറ്റി നാൽപത് രൂപ 
മാത്രം ) ഈ കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. തൊഴിലാളി നഷ്ട 
പരിഹാര ആക്ടിലെ 2 ( 1 ) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച 
പകാരം ടിയാന്റെ ആശ്രിതരായി ( 1 ) മാതാവ് സൗമിനി, 
തേനാ ങ്ക ണ്ടി , വാക യാ ട് , ( 2 } സോണിഷ ( ഭാ ര്യ ) , 
( 3 ) ആദവ് എസ് . അനീഷ് ( മെ നർ മ കൻ ) 
( 4 ) അഥർവ എസ് . അനീഷ് ( മൈനർ മകൾ ) കാട്ടിൽ ഹൗസ്, 
തുവ്വക്കോട്, ചേമഞ്ചേരി എന്നിവർ മാത്രമേ ഉള്ളൂവെന്ന് 
കൊയിലാണ്ടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിരിക്കുന്നു . അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം , 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 
ദിവസത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തിനകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാര തുക 
മുഴുവനും മേൽ പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം ചെയ്യുന്ന 
താണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


ഇൻഡസ്ട്രിയൽ 


( ഒപ്പ് ) 
എംപ്ലോയീസ് കോമ്പൻസേഷൻ 


ട്രൈബ്യൂണലിന്റെ 
കാര്യാലയം, തൃശ്ശൂർ. 


(Sd ) 
Presiding Officer, 
Industrial Tribunal & 
Employees Compensation 

Commissioner.. 


Office of the Industrial Tribunal 
and Employees Compensation 
Commissioner, Kozhikkode.. 


കമ്മീഷണർ . 


688 


